

















© ee Regn. No. KERBIL/2012/45073 
On ‘ dated 5-9-2012 with RNI 
കേരള സര്‍ക്കാര്‍ bos S 
നിര Kerala: NMEA Reg. No. KL/TV(N)/634/202 11-2023 
2021 NY een 
ഗസററ 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 
2021 മാര്‍ച്ച്‌ 2 
തിരുവനന്തപുരം, 2nd March 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 18 9 
Vol. X Thiruvananthapuram, Lett ന്നി. 1196 No. 
1942 ഫാൽഗുനം 11 
Tuesday 


11th Phalguna 1942 








PART III 
Commissionerate of Land Revenue 


2nd Marcu 2021] 


COMMISSIONERATE OF LAND REVENUE 


1609 





ലേല വസ്തു---ചൊവ്വര വില്ലേജ്‌ ഓഫീസ്‌ പരിസരത്ത്‌ 
നില്‍ക്കുന്ന വട്ട, അഴാന്ത മരങ്ങള്‍ വീണുകിടക്കുന്നതായ 
വട്ട മരം എന്നിവ 


ലേല സ്ഥലം--ചൊവ്വര വില്ലേജാഫീസ്‌ 

നിരത്ര്രവൃം-* 2,500 

Ck} O— 18% ചരക്ക്‌ സേവന നികൂതി 

വികസന ഫണ്ട്‌--മരം വിറ്റുകിട്ടുന്ന ആകെ തുകയുടെ 5 %. 


ലേല തീയതി-12-3-2021 പകല്‍ 11.30 മണിക്ക്‌. ടി തീയതി 
യില്‍ ലേലം നടന്നില്ലെങ്കില്‍ 9-4-2021 പകല്‍ 11.30 മണിക്ക്‌. ടി 
തീയതിയില്‍ ലേലം നടന്നില്ലെങ്കില്‍ 14-5-2021 പകല്‍ 11.30 മണിക്ക്‌. 


താലൂക്കാഫീസ്‌ 
ആലുവ. 


(പ്പ) 


തഹശീല്‍ദാര്‍ (ഭൂരേഖ. 


പരസ്യം 


() 


നമ്പര്‍ എച്ച്‌ദ-10631/2020. 2021 ജനുവരി 1. 


ആലുവ താലൂക്ക്‌, ചൂര്‍ണ്ണിക്കര വില്ലേജില്‍ എരുമത്തല 
കരയില്‍ ചേനക്കര വീട്ടില്‍ സി. എന്‍. അലിയാര്‍ മകന്‍ 
സി. എ. മുഹമ്മദ്‌ എന്ന കക്ഷി 19-11-2020-90 തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിച്ചു കൊടുക്ക ണമെന്നാവശു പ്പെട്ടു കൊണ്ട്‌ 
പരേതന്റെ മകന്‍ ഫൈസല്‍ മുഹമ്മദ്‌ 
സമര്‍പ്പിച്ചിട്ടു ള്ളതാണ്‌. ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ പരേതന്റെ 
നിയമാനുസൃത അവകാശികള്‍ എന്നറിവായിരിക്കുന്നു. 


അപേക്ഷ 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സര്‍ജ മുഹമ്മദ്‌ ഭാര്യ 56 
2 ഫൈസല്‍ മുഹമ്മദ്‌ മകന്‍ 36 


3 ഹഫീസ്‌ മുഹമ്മദ്‌ 34 


4 അഫ്സല്‍ മുഹമ്മദ്‌ 31 


മമ 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരുടെ പേരില്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്ും ഗസറ്റില്‍ പ്രസി ദ്ധീകരിക്കുന്ന 
തീയതി മുതല്‍ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട്‌ ഈ 
ആഫീസില്‍ ഹാജരാകേണ്ടതാണ്‌. തപാല്‍ മൂഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന 
പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ എച്ച്‌3-10755/2020. 2021 ജനുവരി 6. 


ആലുവ താലൂക്ക്‌, അങ്കമാലി വില്ലേജില്‍ നായത്തോട്‌ 
കരയില്‍ പള്ളത്തുകടവില്‍ വീട്ടില്‍ മുഹമ്മദ്‌ മകന്‍ 
കുഞ്ഞുമക്കാര്‍, പി. എം. എന്ന കക്ഷി 19-12-2020-90 തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിച്ചു കൊടുക്ക ണമെന്നാവശുപ്പെട്ടു കൊണ്ട്‌ 
പരേതന്റെ മകന്‍ നിയാസ്‌ അപേക്ഷ സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്നവരാണ്‌ പരേതന്റെ നിയമാനുസൃത 
അവകാശികള്‍ എന്നറിവായിരിക്കുന്നു. 


165 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുഹറ കുഞ്ഞുമക്കാര്‍ ഭാര്യ 62 
2 നിയാസ്‌, പി. കെ. മകന്‍ 41 
3 നിസാം, പി. കെ. [ഴി 32 
4 Maa, പി. കെ. മകള്‍ 28 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരുടെ പേരില്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ al@MSo ഗസറ്റില്‍ പപസിദ്ധീകരിക്കുന്ന 
തീയതി മുതല്‍ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട്‌ ഈ 
ആഫീസില്‍ ഹാജരാകേണ്ടതാണ്‌. തപാല്‍ മൂഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന 
പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ എച്ച്‌3-10779/2020. 2021 ജനുവരി 5. 


ആലുവ താലൂക്ക്‌, അയ്യമ്പുഴ വില്ലേജില്‍ അയ്യമ്പുഴ 
കരയില്‍ പൂുത്തന്‍കൂടി വീട്ടില്‍ ഓസേഫ്‌ മകന്‍ ജോസ്‌ 
എന്ന കക്ഷി 11-4-2014-00 തീയതി മരണപ്പെട്ടതാണെന്നും ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ചു കൊടുക്കണമെന്നാ 
വശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകന്‍ ടിജോ ജോസ്‌ അപേക്ഷ 
സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. ബന്ധപ്പെട്ട വില്ലേ ജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ പരേതന്റെ 
നിയമാനുസൃത അവകാശികള്‍ എന്നറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 എല്‍സി ജോസ്‌ ഭാര്യ 62 

2 ടിഫി ജോയി മകള്‍ 39 

3 ടിജോ ജോസ്‌ മകന്‍ 38 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരുടെ പേരില്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്ൃം ഗസറ്റില്‍ പ്പസിദ്ധീകരിക്കുന്ന 
തീയതി മുതല്‍ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട്‌ ഈ 
ആഫീസില്‍ ഹാജരാകേണ്ടതാണ്‌. തപാല്‍ മൂഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന 
പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ ag)2j3-402/2021. 2021 ജനുവരി 12. 


ആലുവ താലൂക്ക്‌, ആലുവ ഈസ്റ്റ്‌ വില്ലേജില്‍ എടത്തല 
കരയില്‍ മെഴുക്കാട്ടില്‍ വീട്ടില്‍ ബീരാക്കുട്ടി മകന്‍ 
ഇല്ല്യാസ്‌ എന്ന കക്ഷി 8-2-2020-90 തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടു കൊണ്ട്‌ 
പരേതന്റെ മകന്‍ അബ്‌ ദൂള്‍ മജീദ്‌ അപേക്ഷ 
സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. ബന്ധപ്പെട്ട വില്ലേ ജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ പരേതന്റെ 
നിയമാനുസൃത അവകാശികള്‍ എന്നറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കൊച്ചുമാനി ഭാര്യ 68 
2 അബ്ദുള്‍ മജീദ്‌ മകന്‍ 48 
3 മൊയ്തീന്‍ ം 44 
4 റാഹത്ത്‌ മകള്‍ 43 


2nd Marcu 2021] 


COMMISSIONERATE OF LAND REVENUE 


1610 





മുകളില്‍ കാണിച്ചിരിക്കുന്നവരുടെ പേരില്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസി ദ്ധീകരിക്കുന്ന 
തീയതി മുതല്‍ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട്‌ ഈ 
ആഫീസില്‍ ഹാജരാകേണ്ടതാണ്‌. തപാല്‍ മൂഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന 
പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ എച്ച്‌3-10798,/2020. 2021 ജനുവരി 20. 


ആലുവ താലൂക്കില്‍ ചെങ്ങമനാട്‌ വില്ലേജില്‍ 
നെടുമ്പാശ്ശേരി കരയില്‍ ഈരാളില്‍ വീട്ടില്‍ വറിയത്‌ മകന്‍ 
ഇ. വി. വര്‍ഗ്ഗീസ്‌ എന്ന കക്ഷി 15-7-2015-90 തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ 
ഭാരൃ മറിയാമ്മ അപേക്ഷ സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവരാണ്‌ പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ 
എന്നറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 മറിയാമ്മ ഭാര്യ 86 

2 മേരി മകള്‍ 57 

3 ഏലിയാമ്മ, ഇ. വി. [0 41 

4 എല്‍സി ഏലിയാസ്‌ മരണപ്പെട്ട മകന്‍ 

ഏലിയാസിന്റെ ഭാര്യ 58 
5 ആന്‍സി » മകള്‍ 34 
6 വര്‍ഗ്ഗീസ്‌ » മകന്‍ 31 


7 ലിസ്സി കുഞ്ഞുമോന്‍ മരണപ്പെട്ട മകന്‍ 


കുഞ്ഞുമോന്റെ ഭാര്യ 48 


8 ലിന്‍സണ്‍, ഇ. കെ. മകന്‍ 24 


മമ 


ലിന്‍സി, ഇ. കെ. മകള്‍ 22 


മമ 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരുടെ പേരില്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും പരാതിയുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി മുതല്‍ 
30 ദിവസത്തിനകം രേഖാമുലം നേരിട്ട്‌ ഈ ആഫീസില്‍ 


ഹാജരാകേണ്ടതാണ്‌. തപാല്‍ മുഖേനയോ അല്ലാതയോ 
സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(6) 


നമ്പര്‍ എച്ച്‌3-10799/2020. 2021 ജനുവരി 20. 


ആലുവ താലൂക്കില്‍ ചെങ്ങമനാട്‌ വില്ലേജില്‍ 
നെടുമ്പാശ്ശേരി കരയില്‍ ഈരാളില്‍ വീട്ടില്‍ വര്‍ഗ്ഗീസ്‌ മകന്‍ 
കുഞ്ഞുമോന്‍ എന്ന കക്ഷി 28-8-2005-90 തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ 
ഭാര്യ ലിസ്സി കുഞ്ഞുമോന്‍ അപേക്ഷ സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്നവരാണ്‌ പരേതന്റെ നിയമാനുസൃത 
അവകാശികള്‍ എന്നറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ലിസ്സി കുഞ്ഞുമോന്‍ ഭാര്യ 48 

2 ലിന്‍സണ്‍, ഇ. കെ. മകന്‍ 24 

3 ലിന്‍സി, ഇ. കെ. മകള്‍ 22 


166 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരുടെ പേരില്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും പരാതിയുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി മുതല്‍ 
30 ദിവസത്തിനകം രേഖാമുലം നേരിട്ട്‌ ഈ ആഫീസില്‍ 


ഹാജരാകേണ്ടതാണ്‌. തപാല്‍ മുഖേനയോ അല്ലാതയോ 
സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(7) 


നമ്പര്‍ എച്ച്‌-405/2021. 2021 ജനുവരി 15. 


ആലുവ താലൂക്കില്‍ മൂക്കന്നൂര്‍ വില്ലേജില്‍ മൂക്കന്നൂര്‍ 
കരയില്‍ നെടുവേലി വീട്ടില്‍ ശിവന്‍, എന്‍. പി. ഭാരൃ 
ശോഭന, എന്‍. ആര്‍. എന്ന കക്ഷി 1-12-2020-90 തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിച്ചു കൊടുക്കണമെന്നാവശുപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ 
ഭര്‍ത്താവ്‌ ശിവന്‍, എന്‍. പി. അപേക്ഷ സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്നവരാണ്‌ പരേതയുടെ നിയമാനുസൃത 
അവകാശികള്‍ എന്നറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ശിവന്‍, എന്‍. പി. ഭര്‍ത്താവ്‌ 56 

2 ശരണ്‍ ശിവന്‍ മകന്‍ 23 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരുടെ പേരില്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും പരാതിയുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി മുതല്‍ 
30 ദിവസത്തിനകം രേഖാമുലം നേരിട്ട്‌ ഈ ആഫീസില്‍ 


ഹാജരാകേണ്ടതാണ്‌. തപാല്‍ മുഖേനയോ അല്ലാതയോ 
സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ എച്ച്‌ദ-447/2021. 2021 ജനുവരി 15. 


ആലുവ താലൂക്കില്‍ ആലുവ ഈസ്റ്റ്‌ വില്ലേജില്‍ എടത്തല 
കരയില്‍ മണപ്പത്ത്‌ വീട്ടില്‍ വര്‍ഗ്ഗീസ്‌ മകന്‍ പീറ്റര്‍, എം. വി. 
എന്ന കക്ഷി 27-3-1987ാം തീയതി മരണപ്പെട്ടതാണെന്നും ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ചു കൊടുക്കണമെന്നാവശൃ 
പ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരൃ മറിയാമ്മ പീറ്റര്‍ അപേക്ഷ 
സമര്‍പ്പിച്ചിട്ടു ള്ള താണ്‌ . ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ പരേതന്റെ 
നിയമാനുസൃത അവകാശികള്‍ എന്നറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 മറിയാമ്മ പീറ്റര്‍ ഭാര്യ 80 

2 ജെസ്സി രാജു മകള്‍ 55 

3 ജോളി തങ്കച്ചന്‍ ss 52 

4 ജാന്‍സി ജോസഫ്‌ 50 


2 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരുടെ പേരില്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും പരാതിയുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി മുതല്‍ 
30 ദിവസത്തിനകം രേഖാമുലം നേരിട്ട്‌ ഈ ആഫീസില്‍ 


ഹാജരാകേണ്ടതാണ്‌. തപാല്‍ മുഖേനയോ അല്ലാതയോ 
സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 

താലൂക്കാഫീസ്‌, (പ്പ്‌) 
ആലുവ. തഹശീല്‍ദാര്‍. 


